30th JAN . 2018] 


KERALA GAZETTE 


164 


Regn . No .KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

| 2018 


Reg. No . KL / TV ( N )/ 634/2015-17 


ക 


GOVERN 


- 
കര 


ള സർക്ക 


ാർ 
KERALA 


ar 


NMENT OF 


കേരള ഗസററ 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 1 


ചൊവ്വ 


നമ്പർ 


2018 ജനുവരി 30 
30th January 2018 

1193 മകരം 16 
16th Makaram 1193 

1939 മാഘം 10 
10th Magha 1939 


Vol. VII 


S 


| 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Gaz . No. 5 / 2018 /DTP ( Part IV ) . 


385 


30th JAN . 2018] 


KERALA GAZETTE 


165 


KERALA MOTOR TRANSPORT WORKERS WELFARE FUND BOARD , KOLLAM 


NOTIFICATION 


No. E - 7164/2006 . 


| 5th January 2018. 


The Departmental Promotion Committee ( Lower) held on 12 - 12 - 2017 recommended to promote the following Junior 
Superintendents to the cadre of District Executive Officer/Additional District Executive Officer and approved by the 
Government vide letter No. LBR. H2/155 /17 /LBR dated 21 -12 -2017 . 


Name of the incumbent in the Select List 


1 . Sri Satheesh Kumar, V . R . 


2. 


Smt. Prasanna, P. K . 


(Sd.) 


Chief Executive Officer. 


ആലപ്പുഴ അനന്തനാരായണപുരം തുറവൂർ തിരുമല ദേവസ്വം 

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 


അനന്തനാരായണപുരം ക്ഷേത്രം, ആലപ്പുഴ- 688 011 


- പരസ്യം 


നമ്പർ 177 / 2017 . 


2017 ഡിസംബർ 27 . 


ആലപ്പുഴ അനന്തനാരായണപുരം തുറവൂർ തിരുമല ദേവസ്വം മേൽവിചാര കമ്മിറ്റിയിലേക്ക് 3 - 12 - 2017 - ൽ നടന്ന 
തെരഞ്ഞെടുപ്പിൽ (1) നോർത്ത് പറവൂർ, ആലുവ, 20/26, കളപ്പറമ്പത്ത്, ശ്രീ. ആർ. സജിത് പൈ (2) കൊല്ലം, സുപ്പീരിയർ നഗർ 95, 
കാവ നാട് പി . ഒ ., ശീല ക്ഷ് മി യിൽ ശ്രീ . മുരളി വി . ശർമ്മ ( 3 ) കായംകുളം എസ്. വി . വാർഡ്, ഇല ഞ്ഞി മൂട്ടിൽ, 
ശ്രീ . കെ . പ്രദീപ്കുമാർ (4) ആലപ്പുഴ എ .എൻ.പുരം, പ്രസാദ് നിവാസിൽ ശ്രീ. ഡി. പ്രസാദ്കുമാർ (5) ആലപ്പുഴ എ .എൻ. പുരം, 
കിഴക്കേനട, നന്ദനത്തിൽ ശ്രീ. വി. കൃഷ്ണകുമാർ മല്ലൻ (6) ചേർത്തല, CMC 29, രേവതി നിവാസിൽ ശ്രീ . ജെ . രാധാകൃഷ്ണനായിക്ക് 
(7) തുറവൂർ തിരുമലഭാഗം പി. ഒ. ശ്രീഹരിയിൽ ശ്രീ. എച്ച്. പ്രേംകുമാർ (8) പുറക്കാട്, അമ്പലപ്പുഴ, തോട്ടുങ്കര മഠം, ശ്രീ . വി. ദിൽജിത്ത് 
(9) കോട്ടയം, താഴത്തങ്ങാടിയിൽ, രാധേശ്യാമിൽ ശ്രീ. കെ . സച്ചിദാനന്ദവാദ്ധ്യാർ എന്നീ 9 പേർ അഷ്ടഗ്രാമങ്ങളിൽ നിന്നും കമ്മിറ്റി 
മെമ്പർമാരായി തെരഞ്ഞെടുക്കപ്പെടുകയും കമ്മിറ്റി മെമ്പർമാർ 15- 12 -2017- ൽ തുറവൂർ ഗ്രാമ മെമ്പർ ശ്രീ . എച്ച് പ്രേംകുമാർ അവർകളെ 
കമ്മിറ്റി പ്രസിഡന്റായും നോർത്ത് പറവൂർ ഗ്രാമ മെമ്പർ ശ്രീ . ആർ. സജിത് പൈ അവർകളെ കമ്മിറ്റി വൈസ് പ്രസിഡന്റായും 
തെരഞ്ഞെടുക്കുകയും 21- 12 -2017 - ൽ മുൻ പ്രസിഡന്റ് ശ്രീ. ജെ . രാധാകൃഷ്ണനായിക്ക് അവർകൾ ചാർജ്ജ് ഏല്പിക്കുകയും പുതിയ 
പ്രസിഡന്റ് ശ്രീ. എച്ച്. പ്രേംകുമാർ പ്രസിഡന്റ് ചാർജ്ജ്ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്ന വിവരം സ്കീം റൂൾസ് 136 -ാം നമ്പർ 
വകുപ്പനുസരിച്ച് പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. 


എന്ന്, 


തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 


( ഒപ്പ്) 


( ഒപ്പ്) 


(ഒപ്പ്) 


എം . വേണുഗോപാലപ 


ആർ. കൃഷ്ണകുമാർ 


ഡോ . മധുകരപ് 


407 


